Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No. ou ). MMID 
KL/ TV (N )/ 12 /2009 - 2011 


ERNMENT 


ERALA 


पाव 


KERALA GAZETTE 
- കേരള ഗസറ്റ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. LV 
voeljo 55 


1st June 2010 

2010 mono 1 
11th Jyaishta 1932 
1932 cajogoo 11 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Notifications by Heads of Departments 

Agriculture Department 


8 . Sri T. Manomohanan 


NOTIFICATION 
No . SB (3 ) 60575/09 . 

28th April 2010 
The following is the select list of officers for 
promotion to the post of Senior Superintendent for the 
year 2010 prepared by the Departmental Promotion 
Committee at its meeting held on 17 - 2- 2010 and approved 
as per G .O .(P ) No. 83 / 10 /AD , dated Thiruvananthapuram 
30 -3 -2010 of Agriculture (Estt. A ) Department. 


9. Smt. E . P. Radha 
10 . Sri R . Moniprakash 
11. Sri S . Babukumar 
12. Smt. K . Aleyamma 
13 . Smt. P. A . Nazeema Beegum 
14 . Smt. V. K . Sreedevi 


Select List for the post of Senior Superintendent 

for the year 2010 


15 . Smt. E . C . Vally 


1. Sri K . Sundaran 
2. Sri O . N . Soman 


16 . Smt. T. C . Seetha Devi 
17 . Sri V . N . Unnikrishnan 


3 . Sri B . T. Abdurahiman Kutty 


4. Sri T. J. Paulose 
5 . Smt. M . Prema Kumari 
6 . Sri M . Dinesan 


18. Sri K . J. George 
19. Smt. Shyla Thomas 
20. Smt. E . Zaibunniza 
21. Smt. S . LekshmiKumari 
22. Sri N . Prasenan 


7. Sri K . K . Santhakumar 


1st JUNE 2010] 


AGRICULTURE DEPARTMENT 


- സീനിയർ സൂപ്രണ്ട്തസ്തികയിലേക്കുള്ള 2010 - ലെ 
പാമോഷനുവേണ്ടി ഡിപ്പാർട്ട്മെന്റൽ പ്രൊമോഷൻ കമ്മിറ്റി 
17 - 2 - 2010 - ൽ യോഗം കൂടി തയ്യാറാ ക്കു കയും ക്യഷി 
എസ്റ്റാബ്ലിഷ്മെന്റ് വകുപ്പിന്റെ 30- 3-2010 - ലെ ജി. ഒ. ( പി) നമ്പർ 
83 / 10 / എഡി പ്രകാരം അംഗീകരിക്കുകയും ചെയ്ത സെലക്റ്റ് 
ലിസ്റ്റ് ചുവടെ ചേർക്കുന്നു . 


4 . 


സീനിയർ സൂപ്രണ്ട്തസ്തികയിലേക്കുള്ള 2010 വർഷത്തെ 

സെലക്റ്റ് ലിസ്റ്റ് 
1. ശ്രീ . കെ . സുന്ദരൻ 
2. ശ്രീ . ഒ. എൻ. സോമൻ 
3. ശ്രീ . ബി . സി. അബ്ദുറഹിമാൻകുട്ടി 
4. ശ്രീ. റ്റി. ജെ . പൗലൂസ് 
5. ശ്രീമതി എം . പ്രേമകുമാരി 
6. ശ്രീ . എം . ദിനേശൻ 
7. ശ്രീ . കെ . കെ . ശാന്തകുമാർ 
8. ശ്രീ . റ്റി. മനോമോഹനൻ 
9. ശ്രീമതി ഇ . പി. രാധ 
10 . ശ്രീ. ആർ. മണിപ്രകാശ് 
11. ശ്രീ . എസ്. ബാബുകുമാർ 
12. ശ്രീമതി കെ . എം . ഏലിയാമ്മ 
13. ശ്രീമതി പി. എ . നസീമാബീഗം 
14. ശ്രീമതി വി . കെ . ശ്രീദേവി 
15. ശ്രീമതി ഇ . സി . വല്ലി 
16. ശ്രീമതി റ്റി . സി. സീതാദേവി 
17. ശ്രീ. വി . എൻ. ഉണ്ണിക്കഷൻ 
18. ശ്രീ. കെ . ജെ . ജോർജ്ജ് 
19. ശ്രീമതി ഷൈലാ തോമസ് 
20. ശ്രീമതി ഇ . സെബുനിസാ 
21. ശ്രീമതി എസ്. ലക്ഷ്മികുമാരി 
22. ശ്രീ . എൻ. പ്രസേനൻ 


2. ദർഘാസിൽ പങ്കെടുക്കുന്ന കക്ഷികൾ 1,000 രൂപ 
നിര ത ദ വ്യ തുക ഫാം സൂപ്രണ്ടിന്റെ പേർക്ക് 
സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, ചിറ്റൂർ ബാഞ്ചിൽ 
മാറാൻ പറ്റുന്ന ഡി. ഡി. ആയി സമർപ്പിക്കേണ്ടതാണ്. 
3. പൂരിപ്പിച്ച ദർഘാ സു കൾ 30 - 6 - 2010 ബുധനാഴ്ച ച 

2 മണിക്കു ള്ളിൽ സൂപ്രണ്ട്, ഐ .എസ്. ഡി . ഫാം 
എരു തേൻപതി എന്ന വിലാ സ ത്തിൽ മുദ്രവച്ച 
കവറിനു ള്ളിൽ ലഭിച്ചിരിക്കേ ണ്ട താ ണ് . കവറിനു 
മുകളിൽ നാളി കേര ടെൻഡർ 2010 - 11 എന്ന് 
വ്യക്തമായി എഴുതിയിരിക്കണം. 
ദർഘാസ് ഫോറത്തിൽ നിർദ്ദിഷ്ട സ്ഥാനത്ത് സ്വന്തം 
ചെലവിൽ പൊതിച്ച ഒരു കിലോ നാളികേരത്തിനു 
പകരമായി നൽകുവാൻ തയ്യാറുള്ള തുക പ്രത്യേകമായി 
അക്ക ത്തിലും അക്ഷരത്തിലും മല യാളം/ ഇംഗ്ലീഷ് 
ഭാഷയിൽ വ്യക്തമായി എഴുതിയിരിക്കണം. 
5. ടെൻഡർ ഫോറത്തിന്റെ 6 -ാം പേജിൽ പറഞ്ഞിരിക്കുന്ന 
എഗ്രിമെന്റ് 50 രൂപ മുദ്രപ്പത്രത്തിൽ ടൈപ്പ് ചെയ്ത് 
ഒപ്പിട്ട് തരേണ്ടതാണ്. 
-- മുദ്രവച്ച ദർഘാസുകൾ 30 -6- 2010 ബുധനാഴ്ച ഉച്ചയ്ക്ക് 

ശേഷം 3 മണിക്ക് ഫാം സൂപ്രണ്ടോ ഫാം സൂപ്രണ്ട് 
അധികാരപ്പെടുത്തുന്നആളോതുറന്ന്പരിശോധിക്കുന്നതും 
ടെൻഡർ സമർപ്പിച്ചവരെ ഉൾപ്പെടുത്തി പരസ്യലേലം 
നടത്തുന്നതും ഏറ്റവും കൂടിയ നിരക്ക് രേഖപ്പെടുത്തി 
യി രിക്കുന്ന ആളുടെ പേർക്ക് താത്ക്കാലിക മായി 
ഉറപ്പിക്കുന്നതുമായിരിക്കും. 
7. താത് കാ ലിക മായി ഉറപ്പിക്കു ന്ന ദർഘാ സു കൾ 
ബന്ധ പ്പെട്ട മേല ധി കാ രി ക ളുടെ അ നു മ തിക്ക് 
വിധേയമായി സ്ഥിരപ്പെടുത്തുന്നതും ഇത് സംബന്ധിച്ച് 

മേലധികാരികളുടെ തീരുമാനം അന്തിമവുമായിരിക്കും. 
8. ദർഘാസ് ഉറപ്പിച്ച് കിട്ടുന്ന വ്യക്തി മൊത്തം തുകയുടെ 
മൂന്നിലൊന്ന് ഭാഗം ടെൻഡർ കഴിഞ്ഞ് 5 ദിവസത്തി 
നുള്ളിൽ ടി ഫാം സൂപ്രണ്ടിന്റെ പേർക്ക് സ്റ്റേറ്റ് ബാങ്ക് 
ഓഫ് ട്രാവൻകൂർ, ചിറ്റൂർ ബ്രാഞ്ചിൽ മാറാൻ പറ്റുന്ന 

ഡി . ഡി . ആയി സമർപ്പിക്കേണ്ടതാണ്. 
- ദർഘാസ് സ്ഥിര പ്പെടു ത്തി കൊ ണ്ടുള്ള അറിയിപ്പ് 
ലഭിച്ചാലുടൻ തന്നെ പ്രസ്തുത വ്യക്തി ബാക്കി തുക 
അടച്ചശേഷം 7 ദിവസത്തിനുള്ളിൽ സ്വന്തം ചെലവിൽ 
പൊതിച്ച നാളികേരം ഫാം സ്റ്റോറിൽ നിന്നും നീക്കം 
ചെയ്യേണ്ടതാണ്. 
10 . - പ്രത്യേക കാരണമൊന്നും കൂടാതെ ഈ ദർഘാസ് റദ്ദ 
- ചെയ്യുവാനോ മാറ്റിവയ്ക്കുവാനോ ഉള്ള അധികാരം 
ഫാം സൂപ ണ്ടിന് ഉണ്ടാ യി രിക്കും. ഏതെങ്കിലും 
കാരണവശാൽ ദർഘാസ് സംബന്ധിച്ച തീയതി അവധി 
ആകുന്ന പക്ഷം അതിനടുത്ത പ്രവർത്തി ദിവസം ഈ 
നിബന്ധനകൾക്ക് അനുസൃതമായി ഇടപാടുകൾ നടത്തു 

ന്നതാണ്. 
11. കൂടാതെ മറ്റു സർക്കാർ ദർഘാസുകൾക്കുള്ളനിയമങ്ങളും 

നിബന്ധനകളും ഇതിനും ബാധകമായിരിക്കും. 
12. കൂടു തൽ വിവ ര ങ്ങൾക്ക് ഐ . എസ്. ഡി . ഫാം 

- ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. 
13 . വൈകി യ ത്തുന്ന ടെൻ ഡ റു കൾ യാതൊരു 

കാരണവശാലും സ്വീകരിക്കുന്നതല്ല . 


Directorate of 
Agriculture , 
Thiruvananthapuram . 


DR. G . SURENDRAN , 

Director 


ടെൻഡർ/ ലേലപരസ്യം 


നമ്പർ ഇ (2 ) 95 / 2010 - 11. 


2010 മേയ് 29. 


പാലക്കാട് ജില്ലയിൽ എരുത്തേൻപതിയിൽ പ്രവർത്തിക്കുന്ന 
ഐ . എസ്. ഡി . ഫാമിലെ സ്റ്റോറിൽ സൂക്ഷിച്ചിരിക്കുന്ന 
20273 എണ്ണം വെട്ടി തൂക്കി താഴെ ചേർക്കുന്ന നിബന്ധന 
കൾക്ക് വിധേയമായി വിൽപ്പന നടത്തുന്നതിന് മുദ്രവെച്ച ദർഘാ 
സുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

നിബന്ധനകൾ 


1. ദർഘാസ് ഫോറങ്ങൾ പ്രവർത്തി ദിവസം രാവിലെ 
10 മണി മുതൽ 2010 ജൂൺ 30 -ാം തീയതി 12 മണിവരെ 

ഫോറത്തിന്റെ വിലയും നികുതിയും ഓഫീസിൽ അടച്ച് 
വാങ്ങേ ണ്ട താ ണ് . ആ യ തിന്റെ വില യാതൊരു 
കാരണവശാലും തിരികെ നൽകുന്നതല്ല. 


ഫാം സൂപ്രണ്ടിന്റെ കാര്യാലയം, 
ഐ . എസ്. ഡി . ഫാം , 
എരുത്തേൻപതി, പാലക്കാട്. 


( ഒപ്പ്) 
ഫാം സൂപ്രണ്ട്. 


